Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


Reg. No . KL /TV( N )/ 634/2015-17 


GOVERNN 


കര 


രള സർക 
NMENT OF 


കാർ 
F KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2017 ജനുവരി 24 
24th January 2017 

1192 മകരം 11 
11th Makaram 1192 

1938 മാഘം 4 
4th Magha 1938 


) 


4 


Vol. VI 


No . 1 


Thiruvananthapuram, 

Tuesday 


PART III 
Industries Department 


ക്ലെയിം നോട്ടീസ് 


നമ്പർ JCI/ 631 / 2016. 

2016 ഡിസംബർ 9. 
ചെങ്ങന്നൂർ വനിതാ സ്മാൾ സ്കെയിൽ വ്യവസായ 
സഹകരണ സംഘം ലിമിറ്റഡ് നമ്പർ S . IND ( A ) 138, 
ചെങ്ങന്നൂർ സംഘം ലിക്വിഡേഷൻ ചെയ്യുന്നതിനുവേണ്ടി 
ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രം, ജനറൽ മാനേജരുടെ 
7 - 11- 2016 - ലെ ജി / 3427 / 16 -ാം നമ്പർ ഉത്തരവ് പ്രകാരം, 
ചെങ്ങന്നൂർ താലൂക്ക് വ്യവസായ ആഫീസിലെ സഹകരണ 
ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിക്കുകയുണ്ടായി. 

- ലിക്വിഡേഷൻ നടപടികളുടെ ഭാഗമായി ടി സംഘത്തിൽ 
നിന്നും ആർക്കെങ്കിലും എന്തെ ങ്കിലും ലഭിക്കുവാനുള്ള 
അവകാശവാദമുണ്ടെങ്കിൽ ആ വിവരം ഈ നോട്ടീസ് 
പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ 60 ദിവസത്തിനകം 
സംഘം ലിക്വിഡേറ്ററെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 
അല്ലാത്തപക്ഷം, നിശ്ചിത സമയ പരിധിക്കുശേഷം ലഭിക്കുന്ന 
യാതൊരുവിധ അവകാശവാദങ്ങളും ബാദ്ധ്യതകളും പരിഗണി 
ക്കു ന്ന തല്ലാ യെന്നും ഇതിനാൽ ഏവ രെയും 
അറിയിച്ചുകൊള്ളുന്നു . 


നമ്പർ JCI/ 641/ 2016. 

2016 ഡിസംബർ 9. 
- ചെറിയനാട് പഞ്ചായത്ത് വനിതാ മൾട്ടി പർപ്പസ് 
വ്യവസായ സഹകരണ സംഘം ലിമിറ്റഡ് നമ്പർ S . IND ( A ) 
233, ചെറിയനാട് സംഘം ലിക്വിഡേഷൻ ചെയ്യുന്നതിനുവേണ്ടി 
ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രം, ജനറൽ മാനേജരുടെ 
4 - 11 - 2016 - ലെ ജി / 2953 / 15 -ാം നമ്പർ ഉത്ത രവ് പ്രകാരം , 
ചെങ്ങന്നൂർ താലൂക്ക് വ്യവസായ ആഫീസിലെ സഹകരണ 
ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിക്കുകയുണ്ടായി. 

ലിക്വിഡേഷൻ നടപടികളുടെ ഭാഗമായി ടി സംഘത്തിൽ 
നിന്നും ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ലഭിക്കുവാനുള്ള 
അവകാശവാദമുണ്ടെങ്കിൽ ആ വിവരം ഈ നോട്ടീസ് 
പ്രസിദ്ധപ്പെടു ത്തുന്ന തീയതി മുതൽ 60 ദിവസത്തിനകം 
സംഘം ലിക്വിഡേറ്ററെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 
അല്ലാത്തപക്ഷം, നിശ്ചിത സമയ പരിധിക്കുശേഷം ലഭിക്കുന്ന 
യാതൊരുവിധ അവകാശവാദങ്ങളും ബാദ്ധ്യതകളും പരിഗണിക്കു 
ന്നതല്ലായെന്നും ഇതിനാൽ ഏവരെയും അറിയിച്ചുകൊള്ളുന്നു . 


നമ്പർ JCI /643/2016. 

| 2016 ഡിസംബർ 9. 
- പാണ്ടനാട് വനിതാ അഗർബത്തി വ്യവസായ സഹകരണ 
സംഘം ലിമിറ്റഡ് നമ്പർ S . IND ( A ) 174 , പാണ്ടനാട് സംഘം 
ലിക്വി ഡേ ഷൻ ചെയ്യു ന്ന തി നു വേണ്ടി ആലപ്പുഴ ജില്ലാ 
വ്യവസായ കേന്ദ്രം, ജനറൽ മാനേ ജരുടെ 4 - 11 - 2016 - ലെ 


359 


KERALA GAZETTE 


[PART III 


പരാമർശം: - (1) ജില്ലാ വ്യ വ സാ യ കേ ന്ദം , ജന റൽ 
ജി / 3433/ 16 -ാം നമ്പർ ഉത്തരവ് പ്രകാരം, ചെങ്ങന്നൂർ താലൂക്ക് 
വ്യവസായ ആഫീസിലെ സഹകരണ ഇൻ സ് പെക്ടറെ 

മാനേജരുടെ 4- 5- 2013- ലെ ഇതേ നമ്പർ 
ലിക്വിഡേറ്ററായി നിയമിക്കുകയുണ്ടായി. 

ഉത്തരവ്. 
ലിക്വിഡേഷൻ നടപടികളുടെ ഭാഗമായി ടി സംഘത്തിൽ 

(2) സംഘം ലിക്വിഡേറ്ററുടെ 2 - 12 - 2016 - ലെ 
നിന്നും ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ലഭിക്കുവാനുള്ള 

എസ്. സി . ഐ ./ 07 / എൽ 2013 -ാം നമ്പർ 
അവകാശവാദമുണ്ടെങ്കിൽ ആ വിവരം ഈ നോട്ടീസ് 

ഉത്തരവ്. 
പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ 60 ദിവസത്തിനകം 
സംഘം ലിക്വിഡേറ്ററെ രേഖാമൂലം അറിയിക്കേണ്ട താ ണ്. 

- സുപ്രീം കമ്പ്യൂട്ടേഴ്സ് വ്യവസായ സഹകരണ സംഘം 
അല്ലാത്തപക്ഷം, നിശ്ചിത സമയ പരിധിക്കുശേഷം ലഭിക്കുന്ന 

ക്ലിപ്തം നമ്പർ എസ്. ഇൻഡ്. ( ഡബ്ല ) 74, കൽപ്പറ്റ പി . ഒ. 
യാതൊരുവിധ അവകാശവാദങ്ങളും ബാദ്ധ്യതകളും പരിഗണിക്കു 

എന്ന സംഘത്തിന്റെ പ്രവർത്തനം 1969- ലെ കേരള സഹകരണ 
ന്നതല്ലായെന്നും ഇതിനാൽ ഏവരെയും അറിയിച്ചുകൊള്ളുന്നു . 

നിയമം സെക്ഷൻ 11 (1) പ്രകാരം സമാപീകരിക്കുന്നതിനായി 

ലിക്വിഡേറ്ററായി വൈത്തിരി താലൂക്ക്വ്യവസായ ഓഫീസിലെ 
നമ്പർ JCI/ 644/ 2016. 

2016 ഡിസംബർ 9. 

സീനിയർ സഹകരണ ഇൻസ്പെക്ടറെ നിയമിച്ച് പരാമർശം (1) 
മുളക്കുഴ വനിതാ പ്രിന്റിംഗ് ആന്റ് ബുക്ക് ബൈന്റിംഗ് 

പ്രകാരം ഉത്തരവാകുകയുണ്ടായി. 30 - 9 - 2000 - ൽ പ്രവർത്തനം 
വ്യവസായ സഹകരണ സംഘം ലിമിറ്റഡ് നമ്പർ S. IND ( A ) 

ആരംഭിച്ച സംഘം 7 -5 - 2010 വരെ പ്രവർത്തിക്കുകയും തുടർന്ന് 
136, മുളക്കുഴ സംഘം ലിക്വിഡേഷൻ ചെയ്യുന്നതിനുവേണ്ടി 

ഉണ്ടായ തീപിടിത്തത്തിൽ സംഘത്തിന്റെ രേഖകളും 
ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രം, ജനറൽ മാനേജരുടെ 

മെഷിനറികളും നശിച്ച് പോകുകയും ആയതിനെ തുടർന്ന് 
4 - 11 - 2016 - ലെ ജി / 3428 / 16 -ാം നമ്പർ ഉത്തരവ് പ്രകാരം , മെമ്പർമാർക്ക് താല്പര്യമില്ലാത്തതിനാൽ പ്രവർത്തനം നിലച്ച് 
ചെങ്ങന്നൂർ താലൂക്ക് വ്യവസായ ആഫീസിലെ സഹകരണ - പോയതായും സർക്കാരിൽ നിന്നോ ധനസഹായ 
ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിക്കുകയുണ്ടായി. 

സ്ഥാപനങ്ങളിൽ നിന്നോ സംഘം വായ്പ എടുത്തിരുന്നില്ല 
- ലിക്വിഡേഷൻ നടപടികളുടെ ഭാഗമായി ടി സംഘത്തിൽ - എന്നും ആസ്തികളൊന്നും നില നിൽക്കുന്നില്ല എന്നും 
നിന്നും ആർക്കെ ങ്കിലും , എന്തെ ങ്കിലും ലഭിക്കുവാനുള്ള -- സംഘത്തിന്റെ റിക്കാർഡുകളൊന്നും ലഭ്യമല്ല എന്നും 
അവകാശവാദമുണ്ടെങ്കിൽ ആ വിവരം ഈ നോട്ടീസ് ആയതിനാൽ സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം 
പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ 60 ദിവസത്തിനകം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവാകുന്ന 
സംഘം ലിക്വിഡേറ്ററെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 

താണെന്നും ലിക്വിഡേറ്റർ പരാമർശം ( 2 ) പ്രകാരം ശുപാർശ 
അല്ലാത്തപക്ഷം, നിശ്ചിത സമയ പരിധിക്കുശേഷം ലഭിക്കുന്ന 

ചെയ്തിട്ടുള്ളതാണ്. 
യാതൊരുവിധ അവകാശവാദങ്ങളും ബാദ്ധ്യതകളും പരിഗണിക്കു 
ന്നതല്ലായെന്നും ഇതിനാൽ ഏവരെയും അറിയിച്ചുകൊള്ളുന്നു . 

ഉത്തരവ് 


താലൂക്ക് വ്യവസായ ഓഫീസ്, 
ചെങ്ങന്നൂർ. 


(ഒപ്പ്) 
ലിക്വിഡേറ്റർ . 


വയനാട് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 

-മാനേജരുടെ നടപടിക്രമം 

( ഹാജർ : സൈമൺ സക്കറിയാസ്) 
നമ്പർ ഡി - 1306 / 2010. 

2016 ഡിസംബർ 23 . 


മേൽ വിവരിച്ച സാഹചര്യത്തിൽ സുപ്രീം കമ്പ്യൂട്ടേഴ്സ് 
വ്യവസായ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എസ്. ഇൻഡ്. 
( ഡ ബ്ല ) 74, കൽപ്പറ്റ പി. ഒ . എന്ന സംഘ ത്തിന്റെ 
രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ നിയമം 74 -ാം 
വകുപ്പ് അ നു സ രിച്ച് എന്നിൽ നിക്ഷിപ്ത മാ യി രിക്കുന്ന 
അധികാരം ഉപയോഗിച്ച് റദ്ദ് ചെയ്തുകൊണ്ട്ഉത്തരവാകുന്നു . 
സംഘത്തിന്റെ ലഭ്യമായ റിക്കാർഡുകൾ ലിക്വിഡേറ്റർ മൂന്ന് 
വർഷം സൂക്ഷിക്കേണ്ടതും അതിനുശേഷം ഈ ഓഫീസിന്റെ 
അനുവാദം വാങ്ങി നശിപ്പിക്കേണ്ടതുമാണ്. 


വിഷയം: - വ്യവസായം - സഹകരണം - ലിക്വിഡേഷനിലുള്ള 

സുപ്രീം കമ്പ്യൂട്ടേഴ്സ് വ്യവസായ സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ എസ്. ഇൻഡ്. ( ഡബ്ല ) 
74, കൽപ്പറ്റ പി . ഒ., രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത 
കൊണ്ട്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


( ഒപ്പ്) 


ജനറൽ മാനേജർ. 


360 


